Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


ന 


സ : 


പാൽ 


USATENT OF KER 


नन्यावा 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. T 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st September 2010 
2010 സെപ്റ്റംബർ 21 
30th Bhadra 1932 
- 1932 ഭാദം 30 


) 37 


വാല്യം 55 


നമ്പർ 


തിരുവനന്തപുരം ജില്ലാ കോടതി മുമ്പാകെ 

2010 0 . P. ( G. W.) No . 140 
ഹർജിക്കാരി - തിരുവനന്തപുരം, കടകംപള്ളി വില്ലേജിൽ 

കടവൂർ, ആനയറ നടു തട്ടിൽ വീട്ടിൽ 
അജിയുടെ ഭാര്യ ശാലിനി (ഇപ്പോൾ 
താമസം മടത്തു വാരത്തു വീട്, മണ്ണക്ക 
ലിൽ റോഡ്, കാക്കാമൂല , കല്ലിയൂർ 
വ 1 - ല്ല . ജ 
തിരുവനന്തപുരം) 


0 . P. (SUc.) No. 7/2010 
ഹർജിക്കാർ : - 1. ആർ. സിമിലി w /o അബ്ദുൽ ഹലീം, 

- നീനാ മൻസിൽ, ഇടവ വില്ലേജ്. 
2. അനീഷ്, എ . എച്ച്. s/ o അബ്ദുൽ ഹലീം, 
- നീനാ മൻസിൽ, ഇടവ വില്ലേജ്. - 3 . 
തങ്കം, എ . എച്ച്. d/o അബ്ദുൽ ഹലീം, 
നീനാ മൻസിൽ, ഇടവ വില്ലേജ്. 
4. മറിയം കുഞ്ഞ്d/ o അബ്ദുൽ റഹ്മാൻ, 
സലീം മൻസിൽ, ഇടവ വില്ലേജ്. 


എതിർകക്ഷികൾ - ഇല്ല. 


എതിർകക്ഷികൾ - ഇല്ല. 

സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 

ടി നമ്പരിൽ ഹർജിക്കാരിയുടേയും അജിയുടേയും 
മകളായ മൈനർ അഖില , കെ . എസ്.- നു കൂടി അവകാ 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 


തിരു വ ന ന്ത പുരം താലൂക്കിൽ കല്ലിയൂർ വില്ലേജിൽ 
റീസർവേ നമ്പർ 544 / 15 - 1- 1 ( പഴയ സർവ്വേ നമ്പർ 412 / 
2) - ൽ ഉൾപ്പെട്ട മൊത്തം 12.66 ആർ ( 6.575 സെന്റ്) 
വസ്തു വിൽ നിന്നും ഒന്നു പകുതി അവകാശത്ത 
വിലയ്ക്ക് കൊടുക്കു ന്ന തിന് അധികാരം നൽകു ന്ന 
തിനുവേണ്ടി ഹർജി ക്കാരി ഹർജി ബോധിപ്പിച്ചി 
ട്ടുള്ളതും, ടി ഹർജിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപങ്ങളോ തർക്കങ്ങളോഉണ്ടെങ്കിൽ 3 - 11- 2010 -ാം 
തീയതി 11 മണിക്ക് ടി കോടതിയിൽ ഹാജരായി ബോധി 
പ്പിച്ചു കൊള്ള ണമെന്ന് വിവരം ഇതിനാൽ അറി 
യിച്ചുകൊള്ളുന്നു . 


മേൽ നമ്പർ കേസിലെ ഹർജിക്കാർ 23 - 5 - 2008 - ൽ മരണപ്പെട്ടു 
പോയ അബ്ദു ൽ ഹലീം- ന്റെ പേരിലുള്ള Treasury Savings Bank , 
Varkala -യിലെ EE 757235 -ാം നമ്പർ fixed deposit receipt-o 
പ്രകാരമുള്ള 45,000 രൂപ വാങ്ങിയെടുക്കുന്നതിനായി ബോധിപ്പിച്ചിരി 
ക്കുന്ന അവകാശ സർട്ടിഫിക്കറ്റിനായുള്ള ഹർജിയിൻമേൽ ആർക്കെ 
ങ്കിലും തർക്കമുള്ളപക്ഷം നേരിട്ടോ അഡ്വക്കേറ്റ്മുഖേനയോ ടി 
ഹർജിയുടെ 

വിചാരണ് 
ദിവസമായ 3 - 11- 2010 - ൽ കോടതിയിൽ ഹാജരായി തർക്കം ബോധി 
പ്പിക്കേണ്ട താ കു ന്നു . അ ല്ലാ ത്ത പക്ഷം ആർക്കും 
തർക്ക മില്ല എന്ന് കണ്ട് ടി നമ്പർ ഹർ ജി അ നു വാദിക്കുന്ന 
താണെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു . 


വർക്കല, 
3 - 8 - 2010 . 


പി. വിജയകുമാർ, 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


കെ . ആർ. രവിശങ്കർ, 
ഹർജിക്കാരിഭാഗം അഡ്വക്കേറ്റ്. 


29 - 7 - 2010 . 


വർക്കല മുൻസിഫ് കോടതി മുമ്പാകെ 


